Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. രജി. നമ്പർ 
KL/ TV ( N )/ 12 / 12 - 14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


13th March 2012 

| 2012 മാർച്ച് 13 
23rd Phalguna 1933 
1933 ഫാൽഗുനം 23 


- 11 


വാല്യം 57 


നമ്പർ 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


ജില്ലാ ആഫീസർ, ഭൂജലവകുപ്പ്, കൊല്ലം എന്ന വിലാസത്തിൽ 
കൊല്ലത്ത് മാറാവുന്ന വിധം ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാ 
സിനോടൊപ്പം നൽകേതാണ്. ദർഘാസ് ദിവസം അവധി 
യാകുന്ന പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ദർഘാസ് 
തുറക്കുന്നതാണ്. ദർഘാസുകൾ റദ്ദ് ചെയ്യുന്നതിനോ നിരസി 
ക്കുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം ജില്ലാ ആഫീസറിൽ 
നിക്ഷിപ്തമാണ്. 
കമ ഫയൽ നമ്പരും 

നമ്പർ 
ജോലിയുടെ വിവരവും 


നമ്പർ ജി. കെ . റ്റി . 922 / 2011. 

| 2012 ഫെബ്രുവരി 23. 
-- ഭൂജല വകുപ്പ് കൊല്ലം ജില്ലാ ആഫീ സ റുടെ 
കാര്യാലയത്തിൽ നിന്നും താഴെ പറയുന്ന പ്രവൃത്തികൾ 
നട പ്പി ലാ ക്കു ന്ന തിനു വേി മുദ്രവച്ച ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- പൂരിപ്പിച്ച ദർഘാ സു കൾ ജില്ലാ ആഫീസർ, ജില്ലാ 
ആഫീസറുടെ കാര്യാലയം, ഭൂജല വകുപ്പ്, കൊല്ലം എന്ന 
വിലാസത്തിൽ ദർഘാസ് നമ്പരും പേരും രേഖപ്പെടുത്തി 
മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകി എത്തുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ കൈമാറ്റം 
ചെയ്യാ വു ന്ന ത ല്ല . 20 - 3 - 2012 - ന് ഉച്ചയ്ക്ക് 12 മണി വരെ 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്നതാണ്. പൂരിപ്പിച്ച ഫോറങ്ങൾ 
20 - 3 - 2012 - ന് ഉച്ച കഴിഞ്ഞ് 1 മണി വരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം വൈകുന്നേരം 2 മണിക്ക് ഹാജരാകുന്ന കരാ 
റുകാരുടെയോ അവരുടെ അംഗീകൃത ഏജന്റുമാരുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതു 
മാണ്. 


GKT / 721 / 1 - ഇളമാട് പഞ്ചായത്തിലെആന ക്കോ ടൂർ 

കോളനിയിൽ മൈക്രോവാട്ടർ സപ്ലെ സ്കീം 
- GKT/ 922/ 11 ( A ) - കരീപ്ര പഞ്ചായത്തിലെ ഗുരുനാഥൻ 
മുഗൾ കോളനിയിൽ മൈക്രോവാട്ടർ സപ്ലെ സ്കീം 
GKT/ 922 /11(B ) - കരീപ്ര പഞ്ചായത്തിലെ പോത്തൻപാറ 
കോളനിയിൽ മൈക്രോവാട്ടർ സപ്ലെ സ്കീം 
GKT / 732 / 1 ഉമ്മന്നൂർ പഞ്ചായത്തിലെ ഞാറമുഗൾ 

കോളനിയിൽ മൈക്രോവാട്ടർ സപ്ലെ സ്കീം 
5 GKT/ 929 / 11 -- പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലെ 
ഗോ വി ന്ദ മഠം കോള നി യിൽ 

- മെകാ 
വാട്ടർസപ്ലെ സ്കീം 
6 GKT/ 904 / 1 - ഇടമുളക്കൽ പഞ്ചായത്തിലെ കൊമ്പേ 

റ്റിമല കോളനിയിൽ മൈക്രോവാട്ടർ സപ്ലെ സ്കീം 
7 GKT/ 95 / 11 വിളക്കുടി പഞ്ചായത്തിലെ മുതുകുഴി 


കേരള സർക്കാരിന്റെ 100 - ന്റെ മുദ്രപത്രത്തിൽ ഒരു പ്ര 
ാഥമിക ഉടമ്പടി ദർഘാസിനൊപ്പം സമർപ്പിക്കേതാണ്. 

- ദർ ഘാ സിൽ പറ ഞ്ഞി രി ക്കുന്ന നിര ത ദ വ്യ മായി 
ദർഘാസിൽ പറയുന്ന അടങ്കൽ തുകയുടെ രര ശതമാനം, 


വ6 


KERALA GAZETTE 


കോളനിയിൽ മൈക്രോവാട്ടർ സപ്ലെ സ്കീം 


ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും - 19- 3 - 2012, 10 മണി മുതൽ. 


- ദർഘാസ് വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
- സമയവും 22 - 3 - 2012 , 1 മണി. 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 4 - നും 
700 + എസ്. റ്റി., ക്രമനമ്പർ 2 , 3, 6 ഇവയ്ക്ക് - 600 + 
എസ്. റ്റി., ക്രമനമ്പർ 5 - ന് 800 + എസ്. റ്റി ., ക്രമനമ്പർ 7 - ന് 
" 900 + എസ് . റ്റി. 

- കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 


ദർ ഘാ സ് സ്വീക രി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും 22 - 3 - 2012, 3 മണി. 

ദർ ഘാ സ് തുറക്കു ന്ന തീയതിയും സമയവും 
22 - 3 -2012 , 4 മണി. 


ജോലി ചെയ്തുതീർക്കേ കാലാവധി 30 - 4 - 2012. 


( ഒപ്പ്) 
ജില്ലാ ആഫീസറുടെ കാര്യാലയം, 

ജ 1 ല്ല 
ഓഫീസർ 
കൊല്ലം. 

( കേരള ഗവർണ്ണർക്കുവേി). 


മറ്റു വ്യവസ്ഥകൾ 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി. ജി . റ്റി. 54 /2012. 

2012 ഫെബ്രുവരി 22. 
കേരള ഗവർണ്ണർക്കുവേി ഭൂജല വകുപ്പ്തൃശ്ശൂർ ജില്ലാ 
ആഫീസർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് പരിചയസമ്പന്നരായ 
കരാ റു കാ രിൽ/ സ്ഥാപനങ്ങളിൽനിന്നും മത്സരാടിസ്ഥാന 
ത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും ജോലിയുടെ വിവരവും അടങ്കൽ 
തുകയും 39 / 2011 - 12 - കൈപ്പറമ്പു പഞ്ചായത്തിൽ കൈപ്പ 
റമ്പ് ലക്ഷം വീട് കോളനിയിൽ ചെറുകിട കുടിവെള്ള പദ്ധതി. 
നടപ്പിലാക്കുക - 4, 10 ,000. 

നിരതദ്രവ്യം - 10 ,250. 
ദർഘാസ് ഫോറത്തിന്റെ വില 900 + വാറ്റ്. 


പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം പി . 
ഒ., തൃശ്ശൂർ- 680 002 എന്ന വിലാസത്തിൽ മുകളിൽ 
സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേതാണ്. 
- പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ് 
ങ്കുന്നത്തുള്ള ഓഫീസിൽനിന്നും അറിയാവുന്നതാണ്. 
- സർക്കാർ ടെറുകളെ സംബന്ധിക്കുന്ന എല്ലാ ന 
ിയമങ്ങളും ഈ ടെറിനും ബാധകമായിരിക്കും. 
- ടെർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 
ക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ 
" തമായിരിക്കും. 
ടെർ തുറക്കുന്ന ദിവസം എന്തെങ്കിലും കാരണവശാൽ 
അവധി ദിവസമാവുകയാണെങ്കിൽ തൊട്ടടുത്ത പ 
വൃത്തിദിവസം മേൽപ്പറഞ്ഞ അതേ സമയത്തുതന്നെ 
ദർഘാസ് തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ഓഫീസ്, സീതാറാം മിൽ ലെയിൻ, 
പൂങ്കുന്നം പി. ഒ., തൃശ്ശൂർ. 


( ഒപ്പ്) 
ജില്ലാ 


